Regn . No . KERBIL /2012/ 45073 
dated 5 - 9 - 2012 with RNI 

Reg. No . രജി. നമ്പർ 
KL/ TV ( N )/ 634/2012 - 14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNN 


കേരള 


രള സർക 


NMENT OF 


ാർ 
KERALA 


S 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


| 


THIRUVANANTHAPURAM , TUESDAY 


| No . 


Vol. II 
വാല്യം 2 


| 30th July 2013 
2013 ജൂലൈ 30 
8th Sravana 1935 
1935 ശ്രാവണം 8 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


സംസ്ഥാന ആർക്കൈവ്സ് വകുപ്പ് 

- വിജ്ഞാപനം 


നമ്പർ ആർ. എം . 2 - 4753 / 2012/ എസ്. എ . 


2013 ജൂൺ 26. 


പരാമർശം: - സർക്കാരിന്റെ 20 -12 - 2012 - ലെ 14944 / എ .ആർ. 12 (1) 2012 / ഉ . ഭ. പ . വ നമ്പർ സർക്കുലർ. 


സേവനാവകാശ നിയമം- 2012 


2012 - ലെ കേരള സംസ്ഥാന സേവ നാ വകാശ ആക്ട് (2012 - ലെ 18 ) സെക്ഷൻ 3 പ്രകാരം കേരള സർക്കാരിന്റെ 
ആർക്കൈവ്സ് വകുപ്പിൽ നിന്നും ലഭ്യമാകുന്ന സേവനങ്ങൾ, നിയുക്ത ഉദ്യോഗസ്ഥർ, നിശ്ചിത സമയപരിധി, ഒന്നാം അപ്പീൽ 
അധികാരി, രണ്ടാം അപ്പീൽ അധികാരി എന്നിവ സംബന്ധിച്ച വിവരങ്ങൾ ഇതിനാൽ വിജ്ഞാപനം ചെയ്യുന്നു . 


സംസ്ഥാന ആർക്കൈവ്സ്വകുപ്പ് ഡയറക്ടറേറ്റിൽ നിന്നും 

ലഭ്യമാകുന്ന സേവനങ്ങൾ 


നിബന്ധനകൾ 


സേവനത്തിന്റെ സേവനം നല്കുന്ന അപേക്ഷിക്കുന്ന 
പേര് 

ഉദ്യോഗസ്ഥൻ വിധം 
- (1) (2 ) 

(3) 


ഫീസ് ഒടുക്കേണ്ട 
- വിധം 


പരമാവധി 
സമയം 


ഒരു ദിവസം 
( നേരിട്ട് 
അനുമതി) 


1. ചരിത്രരേഖകൾ സൂപ്രണ്ട് 

പരിശോധി ആർക്കിവിസ്റ്റ് 
ക്കുന്നതിനും 
ഗവേഷണത്തിനും 
അനുമതി 
നൽകുന്നു 


നിർദ്ദിഷ്ട 
ഫോറത്തിൽ 
ആർക്കൈവ്സ് 
ഡയറക്ടർക്ക് 
അപേക്ഷ 
നൽകുക 


അംഗീകൃത 

3 460 നേരിട്ടോ 
ഗൈഡിന്റെയോ മണിയോർഡറായോ/ 
GO . ( Rt.) 597/ 71/ Edn . - ഡിഡി ആയോ 
തീയതി 16 - 4 - 1971 ഡയറക്ടറുടെ 
നിയമം 

പേരിൽ 
അനുശാസിക്കുന്ന അയയ്ക്കുക 
വ്യക്തികളുടെയോ ( ഒരു വർഷത്തേക്ക്) 
ആമുഖ കത്ത് 
ഹാജരാക്കണം 


2. ചരിത്രരേഖകളുടെ 
പകർപ്പ് 
ലഭിക്കുന്നതിന് 


വെള്ളക്കടലാസ്സിൽ 
ഓഫീസ് 
മേധാവിക്ക് 
അപേക്ഷ 
നൽകുക 


യഥാർത്ഥഅപേക്ഷാഫീസ് 5 ദിവസം 
ആവശ്യ 

X 300 
ക്കാരനായിരിക്കണം 


തെരച്ചിൽ ഫീസ് 


5 ദിവസം 


99 


3 200 


തെരച്ചിൽ ഫീസ് 


7 ദിവസം 


3. 20 വർഷത്തിൽ 
താഴെ പഴക്കമുള്ള 

രേഖകൾ 
4. 20 വർഷത്തിലധികം 

പഴക്കമുള്ള രേഖകൾ 
5. എ . ഡി. 1858- ന് 
മുമ്പുള്ള രേഖകളുടെ 
പകർപ്പ് 


3 300 


| 7 ദിവസം 


തെരച്ചിൽ ഫീസ് 
? 400 


6 . രേഖകളുടെ 

ഫോട്ടോകോപ്പി 


നിർദ്ദിഷ്ടഫോറത്തിൽ 
ഓഫീസ് 
മേധാവിക്ക് 
അപേക്ഷ നൽകുക 


? 5 പേജ് ഒന്നിന് - 1 ദിവസം 
7 10 പേജ് ഒന്നിന് 

- ( വിദേശിക്ക്) 


7. മൈക്രോഫിലിം 


1 10 പ്രിന്റ് ഒന്നിന് 2 ദിവസം 
? 45 (വിദേശിക്ക്) 
ഒരു വർഷത്തേക്ക് 

3 250 
3 500 
( വിദേശിക്ക്) 


8. ഡിജിറ്റൽ ക്യാമറ 


( 2) 


- ( 6 ) 


3 465 


15 ദിവസം 


9. വിദേശപൗരന്മാർക്ക് സൂപ്രണ്ട് 

രേഖകൾ ആർക്കിവിസ്റ്റ് 
പരിശോധിക്കു 
ന്നതിനുള്ള 
അനുമതി 
( സർക്കാരിന്റെ 
അംഗീകാരം 
ആവശ്യമാണ്) 


ആർക്കൈവ്സ് 
ഡയറക്ടർക്ക് 
നിർദ്ദിഷ്ട 
ഫോറത്തിൽ 
അപേക്ഷ 
നൽകുക 


ഗൈഡിന്റെ 
സമ്മതപത്രം, 
പാസ്പോർട്ട്, 
വിസ് 
എന്നിവയുടെ 
പകർപ്പ് 
ഹാജരാക്കണം 


10 . വിവരാവകാശ 

നിയമപ്രകാരം 
രേഖകളുടെ 
പകർപ്പ് 
ലഭിക്കുന്നതിന് 


നിയമാനുസൃത 
കാലാവധി 


പബ്ളിക് 
ഇൻഫർമേഷൻ 
ആഫീസർക്ക് 
അപേക്ഷ 
നൽകുക 


വിവരാവകാശനിയമം 
അനുശാസിക്കുന്ന 
നിബന്ധനകൾ 


3 10 - o 
സർക്കാർ 
നിശ്ചയിച്ചിട്ടുള്ള 
പ്രകാരമുള്ള 
- ഫീസും 


- (2 ) 


- (3 ) 


സംസ്ഥാന ആർക്കൈവ്സ് വകുപ്പിന്റെ മേഖലാ ആർക്കൈവ്സുകളിൽ നിന്നും 

- ലഭ്യമാക്കുന്ന സേവനങ്ങൾ 
സേവനത്തിന്റെ സേവനം നല്കുന്ന അപേക്ഷിക്കുന്ന നിബന്ധനകൾ ഫീസ് ഒടുക്കേണ്ട പരമാവധി 
പേര് ഉദ്യോഗസ്ഥൻ വിധം 

വിധം 

സമയം 

- (5 ) 
1. ചരിത്ര രേഖകൾ ഓഫീസ് നിർദ്ദിഷ്ട 

അംഗീകൃത 

3 460 നേരിട്ടോ - 5 ദിവസം 
പരിശോധി മേധാവി ഫോറത്തിൽ 

ഗൈഡിന്റെയോ മണിയോർഡറായോ/ 
ക്കുന്നതിനും 

ആർക്കൈവ്സ് GO. ( Rt.) 597/71/Edn. ഡിഡി ആയോ 
ഗവേഷണത്തിനും 

ഡയറക്ടർക്ക് തീയതി 16 - 7 -1971 ഡയറക്ടറുടെ 
അനുമതി 

അപേക്ഷ നിയമം 

പേരിൽ 
നൽകുന്നു 

നൽകുക 

അനുശാസിക്കുന്ന അയയ്ക്കുക 
വ്യക്തികളുടെയോ ( ഒരു വർഷത്തേക്ക്) 
ആമുഖ കത്ത് 

ഹാജരാക്കണം 
2. ചരിത്രരേഖകളുടെ വെള്ളക്കടലാസ്സിൽ 

അപേക്ഷാഫീസ് 5 ദിവസം 
പകർപ്പ് ഓഫീസ് 

R 300 
ലഭിക്കുന്നതിന് 

മേധാവിക്ക് 
അപേക്ഷ 
നൽകുക 


3. 20 വർഷത്തിൽ 
താഴെ പഴക്കമുള്ള 
രേഖകൾ 


യഥാർത്ഥതെരച്ചിൽ ഫീസ്5 ദിവസം 
ആവശ്യക്കാര 

3 200 
നായിരിക്കണം 


തെരച്ചിൽ ഫീസ് - 7 ദിവസം 

3 300 


4. 20 വർഷത്തിലധികം 

പഴക്കമുള്ള രേഖകൾ 
5. എ . ഡി . 1858 - ന് 
മുമ്പുള്ള രേഖകളുടെ 

പകർപ്പ് 
6 . രേഖകളുടെ 

ഫോട്ടോകോപ്പി 


തെരച്ചിൽ ഫീസ് - 7 ദിവസം 

3 400 


1 ദിവസം 


നിർദ്ദിഷ്ട ഫോറത്തിൽ 
അപേക്ഷ നൽകുക 


7 . വിവരാവകാശ പ്രകാരം 

വിവരങ്ങൾ നൽകുന്നു . 


? 5 
പേജ് ഒന്നിന് 

3 10 
( വിദേശിക്ക്) 

7 10 - 0 
സർക്കാർ 
നിശ്ചയിച്ചിട്ടുള്ള 
പ്രകാരമുള്ള 
ഫീസും 


അസിസ്റ്റന്റ് പബ്ളിക് വിവരാവകാശനിയമം 
ഇൻഫർമേഷൻ അനുശാസിക്കുന്ന 
ആഫീസർക്ക് നിബന്ധനകൾ 
അപേക്ഷ 
നൽകുക 


നിയമാനുസൃത 
കാലാവധി 


പരാതി പരിഹാരം 


ആർക്കൈവ്സ് വകുപ്പ് നൽകുന്ന സേവനങ്ങളെ സംബന്ധിച്ച് എന്തെങ്കിലും പരാതി ഉത്ഭവിക്കുകയാണെങ്കിൽ താഴെ 
പറയുന്ന തലത്തിൽ അപ്പീൽ നൽകാവുന്നതും പരിഹാരം കാണാവുന്നതുമാണ്. 


പരാതി ഉത്ഭവിക്കുന്ന 

സ്ഥലം 


പരാതി. 
സ്വീകരിക്കുന്ന 
ഉദ്യോഗസ്ഥൻ 


ഒന്നാം 
അപ്പീൽ അധികാരി 


രണ്ടാം 
അപ്പീൽ അധികാരി 


സൂപ്രണ്ട് 


- 1. ആർക്കൈവ്സ് 

ഡയറക്ടറേറ്റ് 


അസിസ്റ്റന്റ് ഡയറക്ടർ 
അഡ്മിനിസ്ട്രേറ്റീവ് 
ഓഫീസർ 


ആർക്കൈവ്സ് 

വകുപ്പ് 
ഡയറക്ടർ 


സൂപ്രണ്ട് 


2. റീജിയണൽ 
ആർക്കൈവ്സ് 


പ്രധാന ഫോൺ നമ്പരുകൾ : 
ആർക്കൈവ്സ് ഡയറക്ടർ 9446573759 ( മൊബൈൽ) 

0471-2313759 ( നേരിട്ട്) 
ആർക്കൈവ്സ് ഡയറക്ടറേറ്റ്, നളന്ദ, തിരുവനന്തപുരം 0471 -2311547 (ഓഫീസ്) 


സെൻട്രൽ ആർക്കൈവ്സ് 


ഫോർട്ട്, തിരുവനന്തപുരം 0471- 2478728 


റീജിയണൽ ആർക്കൈവ്സ് , എറണാകുളം 0484- 2369686 


റീജിയണൽ ആർക്കൈവ്സ് , കോഴിക്കോട് - 0495 - 2373701 


ആർക്കൈവ്സിനെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ www. keralaacrchives . org- ൽ ലഭ്യമാണ്. 

email-keralaarchives @ yahoo . com 


ആർക്കൈവ്സ് ഡയറക്ടറേറ്റ്, 
നളന്ദ, തിരുവനന്തപുരം. 


( ഒപ്പ്) 
ഡയറക്ടർ. 


